Kerala Gazette No. 10 dated 10th March 2015 . 
PART I 


OF KEN 


കേരള സർക്കാർ 


സംഗ്രഹം 
ന്യൂനപക്ഷക്ഷേമ വകുപ്പ്- പാലൊളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി ശുപാർശ കേരള 
- മദ്രസ്സാ ക്ഷേമനിധി പെൻഷൻ പദ്ധതി - വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത് 

- ഉത്തരവ് പുറപ്പെടുവിക്കുന്നു 


- പൊതുഭരണ (ന്യൂനപക്ഷക്ഷേമ) വകുപ്പ് 


സ . ഉ . ( പി ) 03 / 15 / പൊ . ഭ. വ . 


തിരുവനന്തപുരം, 2015 ജനുവരി 5. 


പരാമർശം: - 1. 31 - 5 - 2010 - ലെ 


സ . ഉ . ( പി ) നമ്പർ 209 / 2010 / പൊ . ഭ . വ . 


- 2. ന്യൂനപക്ഷ ക്ഷേ മ വ കുപ്പ് ഡയറക്ടറുടെ 22 - 8 - 2014 - ല 

2849 / എ . ഡി1/13 / ന്യൂ . ക്ഷേ . വ . നമ്പർ കത്ത് . 


ഉത്തരവ് 


കേരള മദ സ്സാ ധ്യാ പക ക്ഷേമ നി ധിയുടെ നട ത്തിപ്പും മോണിറ്ററിംഗും 
സംബന്ധിച്ചുള്ള വ്യവസ്ഥകളും നിബന്ധനകളും ഉൾക്കൊള്ളുന്ന പദ്ധതി പരാമർശം (1) 
പ്രകാരം അംഗീകരിച്ചുകൊണ്ട്ഉത്തരവായി. ഉത്തരവിലെ അദ്ധ്യായം 3 -ഖണ്ഡിക 8 ( 1) 
പ്രകാരം നിലവിൽ 20 വയസ്സ് പൂർത്തിയായതും 60 വയസ്സ് പൂർത്തിയാകാത്തതുമായ 
മദ്രസ്സാദ്ധ്യാപകർക്കാണ് ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കുന്നതിനുള്ള അർഹത . 


- 2. 60 വയസ്സുകഴിഞ്ഞ മദ്രസ്സാദ്ധ്യാപകരെക്കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി 
കേരള മദ സ്സാ ധ്യാ പക ക്ഷേമ നി ധി യിൽ അംഗ ത്വ ത്തി നുള്ള പാ യ പ രിധി 
വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പരാമർശം (2 ) പ്രകാരം ന്യൂനപക്ഷ ക്ഷേമവകുപ്പ് 
ഡയറക്ടർ ശുപാർശ ചെയ്യുകയുണ്ടായി. 


3. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയും കേരള മദ്രസ്സാദ്ധ്യാപക 
ക്ഷേമ നിധി പെൻഷൻ പദ്ധതി നിലവിൽ വരുന്ന സമയത്ത് 60 വയസ്സിനുമേൽ 
പ്രായമുള്ള മദ്രസ്സാദ്ധ്യാപകർക്ക് പദ്ധതിയിൽ ചേരാൻ ഒരു അവസരം നൽകുന്നതിനായി 
ടി അദ്ധ്യാപകർക്ക് മാത്രം പരാമർശം (1) - ലെ സർക്കാർ ഉത്തരവിലെ അംഗത്വവും 
രജിസ്ട്രേഷനും എന്ന അദ്ധ്യായത്തിലെ 8 അംഗത്വം (1), ( 2) താഴെപ്പറയും പ്രകാരം 
ഭേദഗതി ചെയ്ത് ഇതിനാൽ ഉത്തരവാകുന്നു . 

- “ 60 വയസ്സിനുശേഷം അംഗത്വം സ്വീകരിക്കുന്നവർ എത്ര വർഷത്തിന് ശേഷമാണോ 
അംഗ മായി ചേരുന്നത് അതു വരെയുള്ള അംശാദായം ക്ഷേമ നിധിയുടെ ബാങ്ക് 
അക്കൗണ്ടിൽ ഒറ്റത്തവണ യായി അടയ്ക്കുകയും, 65 വയസ്സു വരെ അംശാദായം 
അടയ്ക്കുകയും ചെയ്യണം എന്ന നിബന്ധനയോടെ ക്ഷേമനിധിയിൽ അംഗത്വം 
65 വയസ്സുവരെ നൽകാവുന്നതാണ്. 

4. മേൽ ഭേദഗതിയ്ക്കു പുറമേ പരാമർശം ( 1)- ലെ ഉത്തരവിലെ നിബന്ധനകളും 
വ്യവസ്ഥകളും അതേപോലെ നിലനിൽക്കുന്നതായിരിക്കും. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


കെ . ആർ. ജ്യോതിലാൽ, 
- ഗവൺമെന്റ് സെക്രട്ടറി. 


1. മാനേജർ, മദ്രസ്സാദ്ധ്യാപക ക്ഷേമനിധി ഓഫീസ്, പുതിയറ, കോഴിക്കോട്. 
2. ഡയറക്ടർ, ന്യൂനപക്ഷ ക്ഷേമവകുപ്പ്, വികാ സഭ വൻ, 4 -ാം നില , 

- തിരുവനന്തപുരം. 
3. പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറൽ (ഓഡിറ്റ്/ എ & ഇ ), കേരള, തിരുവനന്തപുരം. 
4. ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ, കേരള സർക്കിൾ, തിരുവനന്തപുരം. 
5. ജനറൽ മാനേജർ, കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ക്ലിപ്തം 

ഹെഡാഫീസ്, കല്ലായി റോഡ് പി. ഒ., മലപ്പുറം. 
6. ഡയറക്ടർ, പട്ടികജാതി വികസന വകുപ്പ്/ പി. ആന്റ് എ .ആർ. ഡി . 
7. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സംസ്ഥാന വഖഫ് ബോർഡ്, 

കൊച്ചി. 
8. കരുതൽ ഫയൽ/ ഓഫീസ് കോപ്പി. 


പകർപ്പ്: മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക്. 

നഗരകാര്യ -ന്യൂനപക്ഷക്ഷേമ വകുപ്പുമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക്. 
പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയുടെ പി. എ . 


12 


